S 


( 


Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 





OVERN 


ര 


സാ 


VMENT OF 


a 


~ 


K 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


RUVANANTHAPURA 


SDAY 


21st December 2010 
| 2010 ഡിസംബർ 21 
30th Agrahayana 1932 
1932 ആഗഹായനം 30 


No . 
നമ്പർ | 


| 50 


വാല്യം 55 | 


PART III 
Police Department 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ 02 / 28807 /2006 / റ്റി. സി . 

2010 ഡിസംബർ 7. 
തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ 
അധീനതയിലുള്ളതും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി 
എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് വകുപ്പിന് 
ഉപയോഗമില്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 
11- 1- 2011 - ന് പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് പരസ്യ 
മായി ലേലം/ ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. 


- ക്രമ രജിസ്റ്റർ നമ്പരും വാഹനത്തിന്റെ 
നമ്പർ പേരുവിവരവും മോഡലും 


നിരത 
ദ്രവ്യം 
രൂപ് 


ലേലത്തിനുമുമ്പുള്ള 10 പ്രവൃത്തിദിനങ്ങളിൽ രാവിലെ 10 
മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് മോട്ടോർ 
ടാൻ സ് പോർട്ട് ഇൻ സ് പെക്ടർ, എ . ആർ. ക്യാമ്പ്, 
തിരുവനന്തപുരം സിറ്റിയുടെ മുൻകൂർ അനുമതിയോടെ നേരിട്ട് 
പരിശോധിക്കാവുന്നതാണ്. 

- പ്രസ്തുത വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം ആഫീസ് പ്രവർത്തി 
ദിനങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതായിരിക്കും. ടെണ്ടറിനോടൊപ്പം ഓരോ 
വാഹനത്തിനും നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം തിരുവനന്തപുരം 
സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 10 - 1 - 2 011 വൈകുന്നേരം 4 മണി 
വരെയാണ്. നിശ്ചിത നിരതദ്രവ്യം നൽകാത്ത ടെണ്ടറുകൾ 
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. ടെണ്ടർ 
കവറിനു മുകളിൽ വാഹനലേലത്തിനുള്ള ടെണ്ടർ, വാഹന 
നമ്പർ എന്നിവ എഴുതിയിരിക്കണം. 

- പരസ്യലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
കൂടുതൽ തുക കാണുന്നത് പ്രസ്തുത വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി നൽകുന്നതുമാണ്. ലേലം/ ടെണ്ടർ തുക 
നിരതദ്രവ്യം ഒഴികെ നികുതികൾ ഉൾപ്പെടെയുള്ള തുക ലേല 
സ്ഥലത്തുവച്ച് അടക്കേണ്ടതും സിറ്റി പോലീസ് കമ്മീഷണറുടെ 
ഉത്തരവു കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


1,500 


1 കെ . എൽ. 01 എഫ്415 - ഡീസൽ അംബാസഡർ 

കാർ - 1994 
2 കെ . എൽ. 01 സി 3739 - ഡീസൽ ജീപ്പ് 1992 
3 കെ . എൽ. 01 പി 3030 - ഡീസൽ ജീപ്പ് - 1998 


2 ,000 


2 ,500 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേല സ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതു 
മാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ട വർക്ക് 
നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. പ്രസ്തുത വാഹനങ്ങൾ 


21st DEC. 2010 ) 


POLICE DEPARTMENT 


120 


- (2 ) 


മല പ്പുറം എം . എസ്. പി ., ക്ലാരി ക്യാമ്പിലെ 2011 
ജനു വരി 1 മുതൽ ഡിസം ബർ 31 വരെ യു ള്ള 
ഫലവൃക്ഷങ്ങളുടെ ആദായം 30 - 12 - 2010 പകൽ 11 മണിക്ക് 
എം . എസ്. പി. ക്ലാരി ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം 
ചെയ്തുകൊടുക്കുന്നതാണ്. 


- ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ 
പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ സർക്കാരിന് 
ഉണ്ടാകുന്ന നഷ്ടത്തിന് ലേലം കൊണ്ടയാൾ ഉത്തരവാദി 
യായിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്ന്ഈടാക്കുന്നതു 
മായിരിക്കും. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് 
ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് 
ടിയാന് അർഹതയില്ലാത്തതുമാകുന്നു . 

തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് 
ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
ലേലം നിർത്തിവയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അധികാരം ഉണ്ടായിരിക്കും. 


- പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 50 രൂപ ലേലദിവസം രാവിലെ ലേലസമയത്ത് 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


- കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരിച്ചു നൽകുന്നതാണ്. 


പോലീസ് കമ്മീഷണറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം സിറ്റി. 


( ഒപ്പ്) 
തിരു : സിറ്റി ഡെപ്യൂട്ടി പോലീസ് 

കമ്മീഷണർ ( ഭരണം). 


പുനർ ലേലപ്പരസ്യം 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പസ് താ വിച്ച് ലേല 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി 
രിക്കും. ലേലദിവസത്തിനുമുമ്പുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ സാന്നിദ്ധ്യത്തിൽ 
ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


നമ്പർ ജി2 / 11000/ 2010 / എം . 


2010 ഡിസംബർ 6. 


(1) 


മലപ്പുറം എം . എസ്. പി., മേൽമുറി ക്യാമ്പിലെ 2011 
ജനു വരി 1 മുതൽ ഡിസം ബർ 31 വരെ യു ള്ള 
ഫലവൃക്ഷങ്ങളുടെ ആദായം 29 - 12 - 2010 പകൽ 11 മണിക്ക് 
എം . എസ്. പി. മേൽമുറി ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം 
ചെയ്തുകൊടുക്കുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്നതിനും അസ്ഥിര പ്പെടു ത്തുന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


- പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 100 രൂപ ലേലദിവസം രാവിലെ ലേലസമയത്ത് 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


മലപ്പുറം എം . എസ്. പി., അരീക്കോട് ക്യാമ്പിലെ 2011 
ജനു വരി 1 മുതൽ ഡിസം ബർ 31 വരെ യു ള്ള ഫല 
വൃക്ഷ ങ്ങ ളുടെ ആദായം 31 - 12 - 2010 പകൽ 11 മണിക്ക് 
എം . എസ്. പി . അരീക്കോട് ക്യാമ്പിൽവച്ച് പരസ്യമായി 
ലേലംചെയ്തു കൊടുക്കുന്നതാണ്. 


കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരിച്ചു നൽകുന്നതാണ്. 


പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 500 രൂപ ലേലദിവസം രാവിലെ ലേലസമയത്ത് 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പ്രസ്താ വിച്ച ലേ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി 
രിക്കും. ലേലദിവസത്തിനുമുമ്പുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ സാന്നിദ്ധ്യത്തിൽ 
ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


- കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരിച്ചു നൽകുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്നതിനും അസ്ഥിര പ്പെടു ത്തുന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി . കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പ്രസ്താ വിച്ച് ലേല 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്ന 
തു മാ യി രിക്കും. ലേല ദി വ സ ത്തി നു മുമ്പുള്ള പ്രവൃത്തി 


21st DEC. 2010 ) 


POLICE DEPARTMENT 


121 


ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള 
സമ യ ങ്ങ ളിൽ അസിസ്റ്റന്റ് കമാ ണ്ടന്റ് ( ക്യു . എം .) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരിച്ചു നൽകുന്നതാണ്. 


- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്നതിനും അസ്ഥിര പ്പെ ടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം. എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പസ്താ വിച്ച് ലേല 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കു ന്ന 
തു മാ യി രിക്കും. ലേല ദി വ സ ത്തി നു മുമ്പുള്ള പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള 
സമ യ ങ്ങ ളിൽ അസിസ്റ്റന്റ് കമാ ണ്ടന്റ് ( ക്യു . എം .) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


- മലപ്പുറം എം . എസ്. പി ., മലപ്പുറം ക്യാമ്പിലെ 2011 
ജനു വരി 1 മുതൽ ഡിസം ബർ 31 വരെ യു ള്ള ഫല 
വൃക്ഷ ങ്ങ ളുടെ ആദായം 28 - 12 - 2010 പകൽ 11 മണിക്ക് 
എം . എസ്. പി ., മല പ്പുറം ക്യാമ്പിൽ വച്ച് പരസ്യമായി 
പുനർലേലം ചെയ്ത കൊടുക്കുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്നതിനും അസ്ഥിര പ്പെ ടു ത്തുന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


| പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 100 രൂപ ലേലദിവസം രാവിലെ ലേലസമയത്ത് 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 


കമാണ്ടന്റിന്റെഓഫീസ്, 
മലബാർ സ്പെഷ്യൽ പോലീസ്, 
മലപ്പുറം. 


- ( ഒപ്പ്) 
കമാണ്ടന്റ്, എം . എസ്. പി. 


